Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 02 ). MMIS 
KL / TV ( N )/ 12 / 2009- 2011 


OL 


VERNME 


SAO 


A m2 


KERAL 


MENT OF 
Tag 


197 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


19th January 2010 
2010 2000 19 
29th Pousha 1931 
1931 6940 29 


Veljo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Health Services Department 


TENDER NOTICE 


No. B3-5445/ 09 /MCCH . 

| 14th December 2009. 
Sealed competitive tenders are invited for the 
following repair works in Medical College Chest Hospital, 
Mulamkunnathukavu , Thrissur. Details regarding the 
procedure and inspection of instruments can be made 
during office hours an all working days. 

Name of work - Repair and painting of Iron cots , 
Wheel chairs, Stretcher trolley and Related instruments in 
Medical College Chest Hospital, Mulamkunnathukavu . 

Estimated cost - Rs. 2, 00 , 000 (Rs. Two Lakh only ). 
Earnest money deposit — 1 % of the total amount. 
Cost of tender form : 

Original — Rs. 400 + VAT . 
Duplicate — Rs. 200 + VAT. 


Last date and time for receiving tender form 
8 -2 - 2010 , 2 p .m . 

Date and time on which tender forms will be 
opened — 8 - 2 -2010 , 2 . 30 p.m . 

The cost of tender forms has to be remitted in the 
office of the undersigned . Details regarding the mode of 
work , span for completion terms of contrahent has to be 
submitted along with tenders and if obtuse will be re 
jected . An agreement in Rs. 50 (Rupees fifty only ) worth 
stamp paper has to be executed before commencing the 
work . The Hospital Development Society, Medical College 
Chest Hospital, Mulamkunnathukavu will make the pay 
ments on completion of the work from HDS funds. The 
Superintendent, Medical College Chest Hospital , 
Mulamkunnathukavu holds the right to defer or to reject 
tenders. 

തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗാശുപ്രതിയിലെ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്കായി മത്സരാടിസ്ഥാനത്തിലുള്ള 
മുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടി പ്രവൃത്തിയെ 
സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓഫീസ് സമയങ്ങളിൽ 
ഈ ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
അറിയാവുന്നതാണ്. 


Date from which tender form sale commences _ 20 -1 -2010 . 


Last date and time for issuing tender form — 
5 -2 -2010, 4 p.m . 


Gaz . No. 3/ 2010 /DTP (Health ). 


KERALA GAZETTE 


[PART III 


പ്രവൃത്തിയുടെ പേര്- മുളംകുന്നത്തുകാവ് മെഡിക്കൽ 
കോളേജ് നെഞ്ചുരോഗാശുപ്രതിയിലെ കേടുവന്ന ഇരുമ്പ് കട്ടിൽ, 
വീൽചെയർ, സ് ട്രെച്ചർ ട്രോളി, അനുബന്ധ ഉപകരണങ്ങൾ 
നന്നാക്കി പെയിന്റടിക്കൽ. 

അടങ്കൽ തുക - രൂപ 2, 00, 000 (രണ്ടു ലക്ഷം രൂപ 
മാത്രം). 

നിരതദ്രവ്യം അടങ്കൽ തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 


ഒറിജിനൽ - രൂപ 400 + വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ്. 
- ദർഘാസ് വിൽപ്പന തുടങ്ങുന്ന തീയതിയും സമയവും - 


20 - 1 - 2010 . 


- ദർഘാസ് വിൽപ്പന അവസാനിപ്പിക്കുന്ന തീയതിയും 
സമയവും - 5 - 2 - 2010 , 4 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീ യ തിയും 
സമയവും - 8 - 2- 2010 , 2 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 8 - 2 -2010 , 
2.30 മണി. 


Date and time for receipt of tender 
| 29 -1- 2010, 5 p. m . 

Date and time for opening of tender 
30- 1-2010 , 12 noon. 

Date up to which rates are to be firms— 1 year from 
the conformed work order. 

Address of officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode. 

Pre - qualification bid and price bid should be 
furnished separate sealed covers otherwise will be 
rejected. Pre - qualification bid consists of Registration , 
PAN , Service tax nos., copies of EPF , ESI (if applicable ) 
Certificate. All the general condition of tender will be 
applicable. 

- കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരു വർഷ 
കാല യ ള വി ലേക്ക് ദിവസ വേത ന ത്തിൽ വിമുക്ത ഭട 
സെക്യൂരിറ്റി ഗാർഡുമാരെ നൽകുന്നതിന് സർക്കാർ അംഗീകൃത 
സ്ഥാപനങ്ങളിൽ നിന്നും ടെണ്ടർ ക്ഷണിക്കുന്നു. 
ഐച്ഛീകം:- 1. പൂർണ്ണമായും വിമുക്തഭട സെക്യൂരിറ്റിക്കാർ. 

- 2. 50 % വിമുക്ത ഭടന്മാരും 50 % പരിശീലനം 

ലഭിച്ച സിവിലിയൻ ഗാർഡുമാരും. 
- 3. പരിശീലനം ലഭിച്ച സിവിലിയൻ ഗാർഡുമാർ. 
ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിൽ ടെണ്ടർ നമ്പർ 
എസ്3 / 9 080 / 09/ എച്ച്. ഡി . എസ്. എന്ന് വ്യക്ത മായി 
കാണിച്ചിരിക്കേണ്ടതാണ്. 

ടെണ്ടറിന്റെ വില രൂപ 1, 575 (ടാക്സ് അടക്കം) 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 28 - 1-2010, 3 മണി. 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില ഈ ഓഫീസിൽ 
അടയ്ക്കേ ണ്ടതാണ്. പ്രവൃത്തിയുടെ കാലാവധി, കരാർ 
വ്യവ സ്ഥ കൾ, രീതി എന്നിവ യെല്ലാം ദർഘാ സിൽ 
വിശദമാക്കേണ്ടതും അല്ലാത്തവ നിരാകരിക്കുന്നതുമായിരിക്കും. 
മേൽപ്പറഞ്ഞ പ്രവൃത്തി ആരംഭിക്കുന്നതിനുമുമ്പ് ( 50) അൻപതു 
രൂപ വില യുള്ള മുദ്രപത ത്തിൽ കരാറു കാ രൻ ഉടമ്പടി 
ഒപ്പു വയ്ക്കേണ്ടതാണ്. പണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് 
മുളംകുന്നത്തുകാവ് നെഞ്ചുരോഗാശുപ്രതിയുടെ ആശുപ്രതി 
വിക സന സൊസൈറ്റിയുടെ ഫണ്ടിൽ നിന്നും പണം 
ലഭ്യമാക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും 
നിരാകരിക്കുന്നതിനുമുള്ള അധികാരം ആശുപത്രി സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. 


Medical College Chest Hospital, 
Mulamkunnathukavu , Thrissur. 


( Sd.) 
Superintendent. 


TENDER NOTICE 
No. S3 - 9080 /09/ HDS. 

19th December 2009. 


Sealed tenders in the prescribed forms are invited 
from Government approved institution for the supply of 
Ex -servicemen Security Guards for a period of 1 year. 
Option: - 1. Fully Ex-servicemen Security Guards. 

2 . 50 % Ex -servicemen Security and 50 % trained 

civilian guards. 
3. Fully trained civilian guards. 
Superscription tender number should be specifically 
noted as No. S3/9080 /09 /HDS . 

Price of tender form - Rs. 1,575. (Including Tax) 

Date and time of close of sale of tender forms — 
28- 1- 2010 , 3 p . m . 


ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും - 
29 - 1- 2010 , 5 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും -- 
30 - 1- 2010, ഉച്ചയ്ക്ക് 12 മണി. 

- ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി- ടെണ്ടർ ഉറപ്പിച്ച തീയതി മുതൽ ഒരു വർഷം വരെ. 

- ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയക്കേണ്ടതു 
മായ മേൽ വിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപ്രതി, കോഴിക്കോട്. 

- പീക്വാളിഫിക്കേഷൻ ബിഡ്, പസ്സ് ബിഡ് എന്നിവ 
പ്രത്യേകം കവറുകളിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ 
അംഗീക രിക്കു ന്ന ത ല്ല . പീക്വാളിഫിക്കേ ഷൻ ബിഡിൽ 
രജി സ് ട്രേ ഷൻ, പാൻ, സർവ്വീസ് ടാക് സ് നമ്പറു കളും 
ഇ . എസ്. ഐ ., ഇ . പി . എഫ്. ( ബാ ധ ക മ ങ്കിൽ) 
- സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സമർപ്പിക്കേണ്ടതാണ്. എല്ലാ 
സർക്കാർ ദർഘാസുകളുടെയും പൊതു നിബന്ധനകൾകൂടി 
ബാധകമാണ്. 


Medical College Hospital, 
Kozhikode. 


(Sd.) 
Superintendent. 


